Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


e 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/2012 -14 


GOVERNO 


കേരള 


ള സർക് 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II 


THIRUVANANTHAPURAM , TUESDAY 


No. 


7th May 2013 

2013 മേയ് 7 
17th Vaisakha 1935 
1935 വൈശാഖം 17 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Treasuries Department 


പരസ്യം 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എഫ്2 - 4882 / 2013. 


2013 ഏപ്രിൽ 7 . 


4 


25-11-2011 - ൽ മരണപ്പെട്ടുപോയ ശ്രീ . റ്റി. പി. വാസുദേവൻ നായരുടെ 
തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിലെ പി. റ്റി . എസ്. ബി. 455 -ാം 
നമ്പർ അക്കൗണ്ടിൽ അവശേഷിക്കുന്ന തുകയായ 2 1,69, 417 
( ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതി നാ യി രത്തി നാന്നൂറ്റി 
പതിനേഴു രൂപ മാത്രം) - റ്റി . എസ്. ബി . 9660 -ാം നമ്പർ 
അക്കൗണ്ടിൽ അവശേഷിക്കുന്ന 7 1,86,034 ( ഒരു ലക്ഷത്തി 
എൺപത്തി ആറായിരത്തി മുപ്പത്തിനാല് രൂപ മാത്രം) 
അതിന് അർഹമായ നാളിതുവരെയുള്ള പലിശയും മടക്കി 
നൽകുന്നതിന് ടിയാന്റെ പത്നി ശ്രീമതി കെ . ഗംഗ തംപായി 
തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിൽഅപേക്ഷ സമർപ്പിച്ചിട്ടു 
ള്ളതും നിയ മാ നു സൃത അവകാശിയുമാ ണെന്ന് നമ്പർ 
കെ . ഡിസ്./ ജി - 2- 26686 /2012 , തീയതി 14 - 5- 2012 സർട്ടിഫിക്കറ്റ് 
പ്രകാരം തിരുവനന്തപുരം തഹശീൽദാർ അറിയിച്ചിട്ടുള്ളതു 
മാകുന്നു . 


ശ്രീമതി കെ . ഗംഗ തംപായി 

ഭാര്യ 
ശ്രീ . കെ . രമേശ് 

മകൻ 
3 ശ്രീമതി കെ . രഞ്ജിനി 

മകൾ 
| ശ്രീ . രഞ്ജിത്ത് 

മകൻ 
മരണപ്പെട്ടുപോയ ശ്രീ . റ്റി. പി. വാസുദേവൻ നായർക്ക് 
തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിൽ പി . റ്റി . എസ്. ബി. 455 -ാം 
നമ്പർ അക്കൗണ്ടിൽ അവശേഷിക്കുന്ന തുകയായ 1 1,69,417 -o , 
റ്റി . എസ്. ബി . 9660 -ാം നമ്പർ അക്കൗണ്ടിൽ അവശേഷിക്കുന്ന 
തുകയായ 7 1,86,034- o, അർഹമായ പലിശയും മേൽപ്പറഞ്ഞ 
അ വകാശിക്ക് നൽകു ന്ന തിന് ആർക്കെ ങ്കിലും പരാ തി 
യുള്ളപക്ഷം ആയത് ഈ പരസ്യം സർക്കാർ ഗസറ്റിൽ 
പരസ്യം ചെയ്യുന്ന തീയതി മുതൽ ആറുമാസത്തിനകം മതി 
യായ രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത തീയതി കഴിഞ്ഞും തപാൽ മുഖേനയും 
ലഭിക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 


- ( ഒപ്പ്) 

ട്രഷറി ഡയറക്ടർ 
( സെക്രട്ടറി, ട്രഷറി സേവിംഗ്സ് ബാങ്ക്). 


തിരുവനന്തപുരം. 


